Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
| Reg . No. KL/ TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNO 


കര 


ള സർക 


ാ 


"NMENT OF 


കാർ 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 മാർച്ച് 22 
22nd March 2016 
| 1191 മീനം 9 
9th Meenam 1191 
1938 ചൈതം 2 
2nd Chaithra 1938 


\ \ 


Vol. V 


J 


No. 


Thiruvananthapuram , 

Tuesday 


PART I 


Notifications and Orders issued by the Government 


നിയമ വകുപ്പ് 
നിയമ (എച്ച്) 


വിജ്ഞാപനം 


- ( 1 ) 


നമ്പർ 16155 /എച്ച്2 / 2015 / നിയമം. 

-- തിരുവനന്തപുരം 2016 ജനുവരി 1. 
1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ്ര 
ആക്റ്റ് ) 3 - ഉം 5 - ഉം വകു പ്പു കളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ 4 -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീമതി അനീദാ ബീഗം, അഡ്വക്കേറ്റ്, കല്ലേപ്പുറം 
വീട്, ചങ്ങ മ്പുഴ നഗർ പി . ഒ ., സൗത്ത് കള മ ശ്ശേരി, 
എറണാകുളം- 682 033 എന്നവരെ എറണാകുളം റവന 
ജില്ലയിൽ ഉൾപ്പെട്ട കണയന്നൂർ താലൂക്ക് പ്രദേശത്തേക്ക് 
2016 ജനുവരി മാസം 1 -ാം തീയതി മുതൽ അഞ്ച് വർഷക്കാല 
യളവിലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 1/ 2016 / EKM) 
ഇതിനാൽ നിയമിക്കുന്നു . 


101 


നമ്പർ 19014/ എച്ച്3/ 2015 / നിയമം. 

തിരുവനന്തപുരം 2016 ജനുവരി 4. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ് 
ആക്റ്റ് ) 3 - ഉം 5- ഉം വകു പ്പു കളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീ . കെ . ജെ . സിറിയക്, അഡ്വക്കേറ്റ്, കുന്നുംമ യലിൽ 
ഹൗസ്, 20 ഏക്കർ, നരിയംപാറ , കട്ടപ്പന , ഇടുക്കി- 685 515 
എന്നയാളെ ഇടുക്കി റവന്യൂ ജില്ല യിൽ ഉൾപ്പെട്ട കട്ടപ്പന 
സബ് കോട തി യുടെ അ ധി കാ ര പ രിധി ഉൾപ്പെടുന്ന 
പ്രദേശത്തേക്ക് 2016 ഫെബ്രുവരി മാസം 20 -ാം തീയതി മുതൽ 
വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ 
നമ്പർ 1/2001/IDKY) ഇതിനാൽ പുനർ നിയമിക്കുന്നു. 


നമ്പർ 22185/ എച്ച്3/ 2015/ നിയമം. 

തിരുവനന്തപുരം 2016 ജനുവരി 4. 


1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്ട് ) 3 - ഉം 5 - ഉം വകു പ്പു കളും 1956 - ലെ നോട്ടറീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
(പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച്, 
കേരള സർക്കാർ, ശ്രീ . ബിജു ഹരി ഹ ര ൻ , രേവ തി , 
എ സ് - 2 , ശക്തിനഗർ , മെയിൻ റോഡ്, തൃപ്പൂ ണി ത്തുറ, 
എറണാകുളം- 682 301 എന്നയാളെ കേരള സംസ്ഥാനം ഉൾപ്പെട്ട 
മുഴുവൻ പ്രദേശത്തേക്ക് 2015 ഡിസംബർ മാസം 6 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി 
(രജിസ്റ്റർ നമ്പർ 06 /2010/ EKM) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


